17 


( 3 ) 


നമ്പർ ജി2-637 / 2021 . 


2021 ജനുവരി 16 . 


3 


പുനലൂർ താലൂക്കിൽ ആര്യങ്കാവ് വില്ലേജിൽ കഴുതുരുട്ടി 
ഈസ് ഫീൽ ഡ് എസ്റ്റേറ്റ് നമ്പർ ഡിവി ഷ നിൽ 
കൃഷ്ണൻകുട്ടി 15-10-2013 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . പരേതന്റെ മരണത്തെ തുടർന്ന് നഷ്ടപരിഹാരം ലഭി 
ക്കുന്നതിന് , പുനലൂർ എം.എ.സി.റ്റി . - യിൽ ഹാജരാക്കുന്നതിനും , 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ വാസന്തി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


( 5 ) 
നമ്പർ ജി2-6954 / 2020 . 

2021 ജനുവരി 7 . 
പു ന ലൂർ താ ലൂ ക്കിൽ ഇട മു ള യ് ൽ വില്ലേ ജിൽ 
പുതു പ്പ ടപ്പ് മറ്റപ്പള്ളിൽ വീട്ടിൽ ജോർജ്ജ് 

കൂട്ടി 
8-9-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ 
ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനും , വസ്തു സംബന്ധ 
മായതും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫി 
ക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ജോളി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ജോളി 


53 


ഭാര്യ 
മകൾ 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


ശീതൾ ജോർജ്ജ് 


26 


നമ്പർ 


ബന്ധം 


3 


ഷിജു ജോർജ്ജ് 


മകൻ 


24 


1 


വാസന്തി 


ഭാര്യ 


53 


2 


രജനി , വി . കെ . 


മകൾ 


37 


3 


രതീഷ് 


മകൻ 


35 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്ന് മുതൽ മൂന്ന് വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാ 
ശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ 
തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഒന്നാം കക്ഷി പരേതന്റെ വസ്ത്ര സംബന്ധമായ എല്ലാ 
ഇടപാടുകളും നടത്തുന്നതിനും സാമ്പത്തിക ആനുകൂല്യങ്ങൾ 

കൈപ്പറ്റുന്നതിനും ഇതര കക്ഷികൾ സമ്മതിച്ച് മൊഴി നൽകിയി 
ട്ടുള്ളതാണ് . ആയതിനാൽ ഒന്ന് മുതൽ മൂന്ന് വരെ കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PATHANAMTHITTA DISTRICT 


Kozhencherry Taluk 


പരസ്യം 


( 4 ) 
നമ്പർ ജി2-6115 / 2020 . 

2021 ജനുവരി 7 . 
പു ന ലൂർ താ ലൂ ക്കിൽ 

ക്ര വാ ളൂർ വില്ലേ ജിൽ 
മുണ്ടി പ റ മ്പിൽ ശരത്ത് നി വാ സിൽ എം . കെ . ജോസ് 
9-6-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ 
പേരിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കു 
മായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ സജി ജോസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അന്വേ ഷ ണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശി 
കളാണെന്നറിയുന്നു . 


( 1 ) 
നമ്പർ എ5-9677 / 2020 . 

2021 ജനുവരി 18 . 
കോഴ വെഞ്ചരി താ ലൂ ക്കിൽ 

കു ള നട വില്ലേ ജിൽ 
കൈപ്പുഴ മുറിയിൽ പുത്തൻ വീട്ടിൽ ശ്രീദേ വി യ മ്മ , കെ . 
14-8-2020 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതയുടെ 
മകൾ ശ്രീജയ , ബി . സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാന 
ത്തിൽ കുളനട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ നിന്നും പരേതയുടെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതയുമായുള്ള 

വയസ് 


1 


സജി ജോസ് 


കമ 
നമ്പർ 


56 


ബന്ധം 


ഭാര്യ 
മകൻ 


2 


ശരത് ജോസ് 


27 


1 


മകൾ 


44 


3 


സംഗീത ജോസ് 


മകൾ 


24 


2 


ശ്രീലക്ഷ്മി , ബി . 
ശ്രീരശ്മി മുരളീകൃഷ്ണദാസ് 
ശ്രീജയ , ബി . 


43 


3 


3 


39 


33 


രണ്ടാം കക്ഷി സ്ഥലത്തില്ലാത്തതിനാൽ മൊഴി രേഖപ്പെടു 
ത്താൻ കഴിഞ്ഞിട്ടില്ല . ആയതിനാൽ ഒന്ന് മുതൽ മൂന്ന് വരെ 
കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപറഞ്ഞവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 

/ ( - ) . 


187 


18 


( 2 ) 


( 2 ) 


നമ്പർ എ3-8044 / 2020 . 


2021 ജനുവരി 13 . 


നമ്പർ എ5-641 / 2021 . 

2021 ജനുവരി 18 . 
കോഴ ഞ്ചേരി താ ലൂ ക്കിൽ മെഴു വേലി വില്ലേ ജിൽ 
തുമ്പമൺതാഴം മുറിയിൽ മൂന്നു പ്ലാവു വടക്കേതിൽ വീട്ടിൽ 
എം . സി . കോശി 27-2-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരിലുള്ള വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റും 
വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കു ന്ന തി നായി പരേ തന്റെ ഭാര്യ സാറാമ്മ കോശി 
സമർപ്പിച്ച അപേക്ഷയുടെ അടി സ്ഥാ ന ത്തിൽ മെഴുവേലി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
നിന്നും പരേതന്റെ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ കൊല്ലമുള 
വില്ലേജിൽ കണിയാമ്പാറ വീട്ടിൽ സിബി വർഗീസ് എന്നയാൾ 
മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ എലിസബേത്ത് സിബി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ മുഖാന്തിരം 


അന്വേഷണം നടത്തിയതിൽ ടിയാൻ 14-11-2020 -ാം തീയതിയിൽ 


മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും പരേതന്റെ അനന്തരാവകാശികളായി 
താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളത് എന്നും ബോധ്യപ്പെ 
ട്ടിട്ടുള്ളതാണ് . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


സാറാമ്മ കോശി 


ഭാര്യ 


66 


നമ്പർ 


ബന്ധം 


2 


ജൂബി എം . കോശി 


മകൻ 


38 


3 


മെബി എം . കോശി 


33 


1 


എലിസബേത്ത് സിബി 


3 


49 


ഭാര്യ 


2 


കെസിയ സിബി 


മകൾ 


26 


3 


വെസിലി സിബി 


മകൻ 


24 


മേൽപറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ അവകാശികളായി മുകളിൽ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Ranni Taluk 


( 3 ) 


പരസ്യം 


നമ്പർ എ3-8045 / 2020 . 


2021 ജനുവരി 13 . 


( 1 ) 


നമ്പർ എ3-7783 / 2020 . 


2020 ജനുവരി 11 . 


അവ കാ ശ 


പ ത്ത നം തിട്ട ജില്ല യിൽ റാന്നി താ ലൂ ക്കിൽ റാന്നി 
വില്ലേജിൽ തെക്കേത്ത് വീട്ടിൽ ജോബി റ്റി . ജോസഫ് എന്ന 
യാൾ മര ണ പ്പെട്ടിട്ടു ള്ള താണ് 

എന്നും 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
രാജി 

ഏ ബഹാം സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 24-8-2018 തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ മാത്രമാ 
ണുള്ളതെന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
കമ് അവകാശികളുടെ പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

പേര് 


പത്ത നം തിട്ട ജില്ല യിൽ 

റാന്നി 

താ ലൂ ക്കിൽ 
പഴവങ്ങാടി വില്ലേജിൽ ഐത്തല മുറിയിൽ അനിലഭ വൻ 
വീട്ടിൽ പി . എൻ . രാധാമണി എന്നവർ മരണപ്പെട്ടിട്ടുള്ളതാണ് 
എന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
പരേതയുടെ മകൾ അനില , പി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 28-7-2018 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 
പരേ തയുടെ അന ന്ത രാ വ കാ ശിയായി 

പേരു 
പറയുന്നവർ മാത്രമാണുള്ളത് എന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് . 


താഴ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


ബന്ധം 


1 


രാജി ഏബ്രഹാം 


ഭാര്യ 


31 


അനില , പി . 


മകൾ 


31 


2 


ജയ്സൽ ജോബി ജോസഫ് 


മകൻ 


5 


പരേതന്റെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളത് എന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യ 
പ്രതം നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മു ള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന അപേ 
ക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ അവകാശിയായി മുകളിൽ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


188 


